ത 
ആദിശങ്കരകൃത 


ആത്മബോധം 


(അര്‍ത്ഥസഹിതം) 


1൨൧://വ൩ഠ്ധലഠഠ1൪.010൭ൂട10.0൩ 


ആദിശങ്കരവിരചിത 


ആത്മബോധം 


(അര്‍ത്ഥസഹിതം) 


1-0001ഠ ഗധ൧11ട1൨൦റ 2൮7 
1/൩ ഠ്ധലാഠഠ1ഒ.110൭5ട00%.0൩ 


ആദിശങ്കരവിരചിത ആത്മബോധം 


തപോഭിഃ ക്ഷീണപാപാനാം 
ശാന്താനാം വീതരാഗിണാം 
മുമുക്ഷൂണാമപേക്ഷ്യോ?/യ 
മാത്മബോധോ വിധീയതേ 1 


തപസ്സിലൂടെ പാപക്ഷയം നേടിയവരും, ശാന്തന്മാരും, 
കാമനകളില്ലാത്തവരുമായ മുമുക്ഷുക്കള്‍ക്കായി ആത്മ 
ബോധമെന്ന ഈ കൃതിയെ രചിക്കുന്നു. 


ബോധോ;ന്യസാധനേദഭ്യോ ഹി 
സാക്ഷാന്മോക്ഷൈകസാധനം 
പാകസ്യ വഹ്നിവജ്ജ്ഞാനം 
വിനാ മോക്ഷോ ന സിധ്യതി 2 


മോക്ഷത്തിനുള്ള ഒരേ ഒരു യഥാര്‍ഥകാരണം 
(ഉപായം) ബോധമല്ലാതെ മറ്റൊന്നുമല്ല. തീയില്ലാതെ 
ആഹാരം പാചകം ചെയ്യുവാന്‍ സാദ്ധ്യമല്ലാത്തതു 
പോലെ ജ്ഞാനം കൂടാതെ മോക്ഷവും സാദ്ധ്യമല്ല. 


അവിരോധിതയാ കര്‍മ നാവിദ്യാം വിനിവര്‍തയേത്‌ 
വിദ്യാവിദ്യാം നിഹന്ത്യേവ തേജസ്തിമിരസംഘവത്‌ 3 


ആദിശങ്കരവിരചിത ആത്മബോധം 


കര്‍മ്മത്തിന്‌ അവിദ്യയുമായി (അജ്ഞാനവുമായി) 
വിരോധമില്ലാത്തതുകൊണ്ട്‌ അതിന്‌ അവിദ്യയെ 
ഇല്ലാതാക്കാന്‍ കഴിയില്ല. വെളിച്ചം അന്ധകാരത്തെ 
യെന്ന പോലെ വിദ്യ (ജ്ഞാനം) അവിദ്യയെ 
നശിപ്പിക്കുന്നു. 


പരിച്ഛന്ന ഇവാജ്ഞാനാത്‌ 
തന്നാശേ സതി കേവലഃ 
സ്വയം പ്രകാശതേ ഹ്യാത്മാ 
മേഘാപായോേംശുമാനിവ 4: 


അജ്ഞാനം മൂലമാണ്‌ ആത്മാവ്‌ പരിമിതനെന്ന 


പോലെ അനുഭവപ്പെടുന്നത്‌. അജ്ഞാനം 
നശിക്കുന്ന തോടെ കാര്‍മേഘങ്ങള്‍ നീങ്ങുമ്പോള്‍ 
സൂര്യനെന്ന പോലെ കേവലനായി സ്വയം 
പ്രകാശിക്കുന്നു. 


അജ്ഞാനകലുഷം ജീവം 
ഇഞാനാഭ്യാസാദ്വിനിര്‍മലം 
കൃത്വാ ജ്ഞാനം സ്വയം നശ്യേത്‌ 
ജലം കതകരേണുവത്‌ 5 


നിരന്തരമായി അഭ്യസിക്കപ്പെടുന്ന ഇഞാനം 
അജ്ഞാനത്താല്‍ കളങ്കപ്പെട്ട ജീവനെ ശുദ്ധീകരിച്ച 


3 


ആദിശങ്കരവിരചിത ആത്മബോധം 


ശേഷം തേറ്റാമ്പരല്‍ പൊടി ജലത്തെ ശുദ്ധീകരിച്ച്‌ 
സ്വയം നശിക്കുന്നതുപോലെ നാശമടയുന്നു. 


സംസാര; സ്വപ്പതുല്യോ ഹി 
രാഗദ്വേഷാദിസങ്കലഃ 

സ്വകാലേ സത്യവദ്ഭാതി 
പ്രബോധേ സത്യസദ്‌ ഭവേത്‌ 6 


രാഗദ്വേഷാദികള്‍ - ഇഷ്ടാനിഷ്ടങ്ങള്‍ - നിറഞ്ഞ ഈ 
ലോകം സ്വപ്പതുല്യമാണ്‌. അത്‌ നിലനിലക്കുന്നിട 
ത്തോളം അതു സത്യമായി കാണപ്പെടുന്നു. എന്നാല്‍ 
ബോധമുദിച്ചു കഴിഞ്ഞാല്‍ അത്‌ അസത്താണെന്നുള്ള 
തിരിച്ചറിവുണ്ടാകുന്നു. 


താവത്സത്യം ജഗദ്ഭാതി ശുക്തികാരജതം യഥാ 
യാവന്ന ജ്ഞായതേ ബ്രഹ്മ സര്‍വ്വാധിഷ്ടാനമദ്വയം 7 


സകലതിന്റെയും അധിഷ്ടാനമായ ബ്രഹ്മത്തെ 
അറിയാതിരിക്കുന്നിടത്തോളം മാത്രമേ ഈ ലോകം 
സത്യമായി അനുഭവപ്പെടുകയുള്ളു. അത്‌ മുത്തുച്ചിപ്പി 
യില്‍ കാണപ്പെടുന്ന വെള്ളി പോലെ മിഥ്യയാണ്‌. 


ഉപാദാനേ/;ഖിലാധാരേ 
ജഗന്തി പരമേശ്വരേ 


ി 


ആദിശങ്കരവിരചിത ആത്മബോധം 


സര്‍ഗസ്ഥിതിലയാന്‍ യാന്തി 
ബുദ്ബുദാനീവ വാരിണി 8 


നീര്‍ക്കുമിളകള്‍ വെള്ളത്തിലെന്ന പോലെ സമസ്ത 
ലോകങ്ങളും അവയുടെ ആധാരവും ഉപാദാനവുമായ 
(നിര്‍മ്മാണസാമഗ്രി) പരമാത്മാവില്‍ സൃഷ്ടിസ്ഥിതി 
ലയങ്ങളെ പ്രാപിക്കുന്നു. 


സച്ചിദാത്മന്യനുസ തേ 
നിത്യ വിഷ്ക്റൌ പ്രകല്ലിതാഃ 
വ്യക്തയോ വിവിധാഃ സര്‍വ്വാ 
ഹാടകേ കടകാദിവത്‌ 9 


എല്ലാവിധത്തിലുമുള്ള ആഭരണങ്ങള്‍ സ്വര്‍ണ്ണത്തി 
ലെന്ന പോലെ സകലവസ്ത്ക്കളും, ജീവജാലങ്ങളും 
നിത്യനും അവ്യക്തനും സര്‍വ്വവ്യാപിയുമായ 
സച്ചിദാത്മാവില്‍ കല്പിതമാകുന്നു. 


യഥാകാശോ ഹൃഷീകേശോ നാനോപാധിഗതോ വിഭ: 
തദ്ഭേദാദ്ഭിന്നവദ്ഭാതി തന്നാശേ കേവലോ ഭവേത്‌ 10 


(കുടം, വീട്‌, തുടങ്ങിയ) വിവിധ ഉപാധികളുടെ 
സാഹചര്യത്താല്‍ സര്‍വ്വവ്യാപിയായ വായു ഭിന്ന 
നായി കാബപ്പെടുന്നതുപോലെ സര്‍വ്വവ്യാപിയായ 


ടൂ 


ആദിശങ്കരവിരചിത ആത്മബോധം 


പരമാത്മാവും വിവിധോപധികളുടെ ഭേദം ഹേതുവാ 
യിട്ട്‌ വിഭിന്നനായി കാണപ്പെടുന്നു. അതുപോലെ 
ഉപാധികള്‍ നശിക്കുമ്പോള്‍ ഏകനായി നില 
നില്‍ക്കുകയും ചെയ്യുന്നു. 


നാനോപാധിവശാദേവ ജാതിവര്‍ണാശ്രമാദയഃ 
ആത്മന്യാരോപിതാസ്കോയേ രസവര്‍ണാദി ഭേദവത്‌ 11 


വിവിധ ഉപാധികളുടെ സാന്നിധ്യം മുലം 
വിവിധരുചികളും, വര്‍ണ്ണങ്ങളും വെള്ളത്തില്‍ 
ആരോപിക്കപ്പെടുന്നതുപോലെ ജാതി, വര്‍ണ്ണം, 
ആശ്രമം തുടങ്ങിയവ വിവിധോപാധികളുടെ 
സാമീപ്യത്താല്‍ ആത്മാവില്‍ ആരോപിക്കപ്പെടുന്നു. 


പഞ്ചീകൃതമഹാഭൂതസംഭവം കര്‍മസഞ്ചിതം 
ശരീരം സുഖദുഃഖാനാം ഭോഗായതനമുച്യതേ 12 


മുജ്ജന്മകര്‍മഫലമായി പഞ്ചീകൃതമായപഞ്ചമഹാഭൂത 
ങ്ങളില്‍ നിന്നുണ്ടായ സ്ഥൂലശരീരം സുഖദുഃഖങ്ങള 
നുഭവിക്കുവാനുള്ള ഉപാധിയാണ്‌. 


പഞ്ചപ്രാണമനോബുദ്ധിദശേന്ദ്രിയസമമ്പിതം 
അപഞ്ചീകൃതഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം 13 


ആദിശങ്കരവിരചിത ആത്മബോധം 


അഞ്ചു പ്രാണന്മാരും, മനസ്സ്‌, ബുദ്ധി, അഞ്ച്‌ 
ഇഞാനേന്ദ്രിയങ്ങള്‍, അഞ്ച്‌ കര്‍മ്മേന്ദ്രിയങ്ങള്‍ 
എന്നിവയോടു കൂടിയതും, അപഞ്ചീകൃതമായ 
പഞ്ചഭൂതങ്ങളില്‍ നിന്നുണ്ടായതുമായ സൂക്ഷ്മശരീരം 
സുഖദുഃഖാദി ഭോഗങ്ങളനുഭവിക്കുവാനുള്ള ഉപകരണ 
മാണ്‌. 


അനാദ്യവിദ്യാനിര്‍വ്വാച്യാ കാരണോപാധിരുച്യതേ 
ഉപാധിത്രിതയാദന്യമാത്മാനമവധാരയേത്‌ 14. 


അനാദിയും അനിര്‍വചനീയവുമായ അവിദ്യയാണ്‌ 
കാരണശരീരമെന്ന്‌ പറയപ്പെടുന്നു. ഈ മൂന്നു 
ശരീരങ്ങളില്‍ നിന്ന്‌ ഭിന്നനാണ്‌ ആത്മാവെന്ന്‌ 
അറിയുക. 


പഞ്ചകോശാദിയോഗേന തത്തന്മയ ഇവ സ്ഥിതഃ 
ശുദ്ധാത്മാ നീലവസ്ത്രാദിയോഗേന സ്ത്ടികോ യഥാ 15 


ശുദ്ധമായ ആത്മാവ്‌ അഞ്ച്‌ കോശങ്ങളുമായുള്ള 
സംയോഗത്താല്‍ അവയുമായി താദാത്മ്യം പ്രാപിച്ചതു 


പോലെയിരിക്കുന്നു. ശുദ്ധമായ സൂടികത്തിന്‌ 
നീലവസ്ത്രം തുടങ്ങിയവയുമായുള്ള സംയോഗത്താല്‍ 
അതാതു നിറമുണ്ടെന്നു തോന്നിക്കുന്നതു 
പോലെയാണിത്‌. 


ആദിശങ്കരവിരചിത ആത്മബോധം 


വപുസ്തൃഷാദിഭിഃ കോശൈര്യക്തം യുക്ത്യവഘാതതഃ 
ആത്മാനമന്തരം ശുദ്ധം വിവിച്യാത്തണ്ഡുലം യഥാ 16 


അരിയെ പൊതിഞ്ഞിരിക്കുന്ന ഉമിയും, തവിടും 
മാറ്റിയെടുക്കുന്നതു പോലെ യുക്തിവിചാരം കൊണ്ട്‌ 


ആത്മാവിനെ അഞ്ചു കോശങ്ങളില്‍ നിന്ന്‌ 
വേര്‍തിരിച്ച്‌ അറിയണം. 


സദാ സര്‍വ്ൃഗതോപ്യാത്മാ ന സര്‍വ്ൃവത്രാവഭാസതേ 
ബുദ്ധാവേവാവഭാസേത സ്വച്ചേഷ്യ പ്രതിബിംബവത്‌ 17 


ആത്മാവ്‌ എപ്പോഴും എവിടെയും വ്യാപിച്ചിരിക്കുന്നു 
വെങ്കിലും എല്ലായിടത്തും ഒരു പോലെ 
പ്രകാശിക്കുന്നില്ല. തെളിഞ്ഞ കണ്ണാടിയില്‍ 
പ്രതിബിംബം നന്നായി പ്രതിഫലിക്കുന്നതു പോലെ 
ബുദ്ധിയില്‍ -  അന്തഃകരണത്തില്‍ -- മാത്രമേ 
പ്രകാശിക്കുന്നുള്ളൂ. 


ദേഹേന്ദ്രിയമനോബ്ുദ്ധിപ്രകൃതിഭ്യോ വിലക്ഷണം 
തദ്ധ്യത്തിസാക്ഷിണം വിദ്യാദാത്മാനം രാജവത്സദാ 18 


രാജാവ്‌ മറ്റെല്ലാവരുടെയും പ്രവര്‍ത്തികള്‍ക്ക്‌ സാക്ഷി 
യായിരിക്കുന്നതു പോലെ ആത്മാവ്‌ പ്രകൃതി 


ആദിശങ്കരവിരചിത ആത്മബോധം 


കാര്യങ്ങളായ ദേഹം, മനസ്സ്‌, ബുദ്ധി എന്നിവയുടെ 
പ്രവര്‍ത്തികള്‍ക്ക്‌ സാക്ഷിയായി വര്‍ത്തിക്കുന്നു. 


വ്യാപൃതേഷ്വിന്ദ്രിയേഷ്വാത്മാ 
വ്യാപാരീവാവിവേകിനാം 
ദൃശ്യതേ?ഭ്രേഷ്യ ധാവത്സു 
ധാവന്നിവ യഥാ ശശീ 19 


മേഘങ്ങള്‍ ചലിക്കുമ്പോള്‍ ചന്ദ്രനും ചലിക്കുന്നതായി 
തോന്നുന്നതുപോലെ ഇന്ദ്രിയങ്ങള്‍ പ്രവര്‍ത്തിക്കു 
മ്പോള്‍ ആത്മാവും പ്രവര്‍ത്തിക്കുന്നതായി അവിവേകി 
കള്‍ക്ക്‌ തോന്നുന്നു. 


ആത്മചൈതന്യമാശ്രിത്യ 
ദേഹേന്ദ്രിയമനോധിയഃ 
സ്വക്രിയാര്‍ഥേഷ്ു വർതന്തേ 
സൂര്യാലോകം യഥാ ജനാഃ 20 


സൂര്യപ്രകാശത്തിനെ ആശ്രയിച്ച്‌ ലോകര്‍ 
കര്‍മ്മനിരതരാകുന്നതു പോലെ ആത്മാവിന്റെ 


ചൈതന്യത്തെ ആശ്രയിച്ച്‌ ശരീരമനോബുദ്ധികള്‍ 
സ്വകര്‍മ്മങ്ങളില്‍ വ്യാപൃതരാകുന്നു. 


ആദിശങ്കരവിരചിത ആത്മബോധം 


ദേഹേന്ദ്രിയഗുണാന്‍ കര്‍മാണ്യമലേ സച്ചിദാത്മനി 
അധ്യസ്യന്ത്യവിവേകേന ഗഗനേ നീലതാദിവത്‌ 21 


ശുദ്ധമായ ബോധസ്വരൂപമായ ആത്മാവില്‍ 
ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും കര്‍മ്മങ്ങളെ 
അവിവേകം മൂലം ആരോപിക്കുന്നു. സ്വച്ഛമായ 
ആകാശത്തില്‍ നീലിമ ആരോപിക്കുന്നതു 
പോലെയാണിത്‌. 


അജ്ഞാനാന്മാനസോപാധേഃ 
കര്‍ത്തൃത്വാദീനി ചാത്മനി 
കല്യയന്തേംബുഗതേ ചന്്്രേ 
ച്ലനാദി യഥാംഭസഃ 22, 


ജലപ്രതലത്തിലുണ്ടാകുന്ന ചലനങ്ങള്‍ ജലത്തില്‍ 
പ്രതിഫലിക്കുന്ന ചന്ദ്രബിംബത്തില്‍ ആരോപി 
ക്കപ്പെടുന്നതു പോലെ മനസ്സിലുണ്ടാകുന്ന കര്‍തൃത്വം, 
ഭോക്തൃത്വം, മുതലായ ഭാവങ്ങള്‍ അജ്ഞാനം മൂലം 
ആത്മാവില്‍ ആരോപിക്കപ്പെടുന്നു. 


രാഗേച്ഛാസുഖദുഃഖാദി 

ബുദ്ധൌ സത്യം പ്രവർതതേ 
സുഷ്ടപ്പൌ നാസ്തി തന്നാശേ 
തസ്മാദ്ബുദ്ധേസ്ത നാത്മനഃ ച 


10) 


ആദിശങ്കരവിരചിത ആത്മബോധം 


ഇഷ്ടം, ഇച്ഛാ, സുഖം, ദുഃഖം തുടങ്ങിയവ ബുദ്ധി 
പ്രവര്‍ത്തിക്കുമ്പോള്‍ മാത്രമേ കാബപ്പെടുന്നുള്ളൂ. 
ഗാഡനിദ്രയില്‍ ബുദ്ധി പ്രവര്‍ത്തിക്കാത്തപ്പോള്‍ 
ഇവയൊന്നും തന്നെ ഇല്ലാത്തതിനാല്‍ ഇവ 
ബുദ്ധിയുടെതാണ്‌ ആത്മാവിന്റെയല്ല. 


പ്രകാശോ?ര്‍കസ്യ തോയസ്യ 
ശൈത്യമശഗ്നേര്യഥോഷ്ണ്ുതാ 
സ്വഭാവഃ സച്ചിദാനന്ദ 
നിത്യനിര്‍മലതാത്മനഃ 24 


സൂര്യന്‌ പ്രകാശവും, ജലത്തിന്‌ തണുപ്പും, തീയ്ക്ക്‌ ചൂടും 
സ്വാഭാവികമാണെന്നതു പോലെ സത്‌ (അസ്തിത്വം), 
ചിത്‌ (ബോധം), ആനന്ദം, നിത്യത്വം, പരിശുദ്ധി 
എന്നിവ ആത്മാവിന്റെ സ്വഭാവമാണ്‌. 


ആത്മനഃ സച്ചിദംശശ്ച ബുദ്ധേര്‍വ്വൃത്തിരിതി ദ്വയം 
സംയോജ്യ ചാവിവേകേന ജാനാമീതി പ്രവർതതേ 25 


ആത്മാവിന്റെ സത്‌, ചിത്‌ എന്നീ അംശങ്ങളും 


ബുദ്ധിയുടെ വൃത്തിയും ചേരുമ്പോള്‍ അവിവേകം മൂലം 
ഞാന്‍ അറിയുന്നു എന്ന തോന്നലുണ്ടാകുന്നു. 


1] 


ആദിശങ്കരവിരചിത ആത്മബോധം 


ആത്മനോ വിക്രിയാ നാസ്തി 
ബുദ്ധേര്‍ബോധോ ന ജാത്വിതി 
ജീവഃ സര്‍വ്വമലം ജ്ഞാത്വാ 
ജ്ഞാതാ ദ്ൂഷ്ടേതി മുഹൃതി 26 


വാസ്മവത്തില്‍ ആത്മാവ്‌ യാതൊന്നും ചെയ്യുന്നില്ല, 
ബുദ്ധിയ്ക്ക്‌ സ്വയം ഒന്നുമറിയുവാനുള്ള ബോധവുമില്ല. 
എന്നാല്‍ അവിവേകം മൂലം ജ്ഞാതാവും ദ്ൂഷ്യാവുമായ 
ബുദ്ധിയാണ്‌ താനെന്നു ജീവന്‍ കഭ്ൂമിക്കുന്നു. 


രജ്ജുസര്‍പവദാത്മാനം ജീവം 
ജ്ഞാത്വാ ഭയം വഹേത്‌ 

നാഹം ജീവഃ പരാത്മേതി 

ഇഞാതം ചേന്നിര്‍ഭയോ ഭവേത്‌ 27 


കയറിനെ പാമ്പായി കാണുന്ന വ്യക്തിയ്ക്ക്‌ ഭയം 
അനുഭവപ്പെടുന്നതുപോലെ, താന്‍ ജീവാത്മാവാണെന്നു 
കരുതുമ്പോള്‍ ഭയമുണ്ടാകുന്നു. താന്‍ ജീവാത്മാവല്ല, 
പരമാത്മാവാണ്‌ എന്ന്‌ തിരിച്ചറിയുമ്പോള്‍ നിര്‍ഭയ 
നായിത്തിരുകയും ചെയ്യുന്നു. 


ആത്മാവഭാസയത്യേകോ 
ബുദ്ധ്യാദീനീന്ദ്രിയാണ്യപി 


12, 


ആദിശങ്കരവിരചിത ആത്മബോധം 


ദീപോ ഘടാദിവത്സ്വാത്മാ 
ജഡൈസ്സൈര്‍നാവഭാസ്യതേ 28 


വിളക്ക്‌ കുടം മുതലായ വസ്തക്കളെ പ്രകാശിപ്പിക്കുന്നതു 
പോലെ ആത്മാവാണ്‌ മനസ്സ്‌, ബുദ്ധി, 
തുടങ്ങിയവയെയും, ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പി 
ക്കുന്നത്‌. അവ ജഡങ്ങളയതുകൊണ്ട്‌ അവയ്ക്ക്‌ സ്വയം 
പ്രകാശിപ്പിക്കാന്‍ സാദ്ധ്യമല്ല. 


സ്വബോധേ നാന്യബോധേച്ചാ ബോധരൂപതയാത്മനഃ 
ന ദീപസ്യാന്യദീപേച്ചാ യഥാ സ്വാത്മപ്രകാശനേ 29 


ഒരു ദീപത്തെ പ്രകാശിപ്പിക്കാന്‍ വേറൊരു ദീപം 
ആവശ്യമില്ലാത്തതു പോലെ ബോധസ്വരൂപമായ 
ആത്മാവിനെ പ്രകാശിപ്പിക്കാന്‍ വേറൊരു 
ബോധത്തിന്റെ ആവശ്യമില്ല. 


നിഷിധ്യ നിഖിലോപാധീന്‍ 
നേതി നേതീതി വാക്ൃതഃ 
വിദ്യാദൈക്യം മഹാവാക്യൈര്‍ 
ജീവാത്മപരമാത്മനോഃ 30 


ശരീരം, മനസ്സ്‌, തുടങ്ങിയ സകല ഉപാധികളെയും 
"നേതി, നേതി” (ഞാനിതല്ല, ഞാനിതല്ല) എന്നി 


13 


ആദിശങ്കരവിരചിത ആത്മബോധം 


ങ്ങനെ നിഷേധിച്ചുകൊണ്ട്‌ മഹാവാക്യങ്ങളുടെ 
വെളിച്ചത്തില്‍ ജീവാത്മാവും പരമാത്മാവും 
ഒന്നാണെന്നറിയണം. 


ആവിദ്യകം ശരീരാദി ദൃശ്യം ബുദ്ബുദവത്ക്ഷരം 
ഏതരദ്വിലക്ഷണം വിദ്യാദഹം ബ്രഹ്മേതി നിര്‍മലം 31 


അജ്ഞാനജന്യമായ ശരീരാദി ദൃശ്യങ്ങള്‍ 
(കാണപ്പെടുന്നതെല്ലാം) നീര്‍ക്കുമിളകള്‍ പോലെ 
നശ്വരമാണ്‌. ഇവയില്‍ നിന്നെല്ലാം വ്യത്യസ്തമായ 
താന്‍ (ആത്മാവ്‌) നിര്‍മലമായ ബ്രഹ്മമാണെന്നറിയുക. 


ദേഹാന്യത്വാന്ന മേ ജന്മജരാകാര്‍ശ്യലയാദയഃ 
ശബ്ദാദിവിഷയൈ: സംഗേോ: നിരിന്ദ്രിയതയാനച 32. 


ഞാന്‍ ശരീരത്തില്‍ നിന്ന്‌ ഭിന്നനായതിനാല്‍ 
എനിക്ക്‌ ജനനം, ജരാ, തടിയില്ലായു, മരണം എന്നിവ 
യില്ല. ഇന്ദ്രിയങ്ങള്‍ എന്റേതല്ലാത്തതിനാല്‍ എനിയ്ക്ക്‌ 
ശബ്ദാദി വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. 


അമനസ്ത്യാന്ന മേ ദുഃഖ- 
രാഗദ്വേഷഭയാദയഃ 
അപ്രാണോ ഹ്യമനാഃ ശുഭ്ര 
ഇത്യാദി ശ്രുതിശാസനാത്‌ 33 


14. 


ആദിശങ്കരവിരചിത ആത്മബോധം 


ഞാന്‍ മനസ്സില്‍ നിന്നും ഭിന്നനായതിനാല്‍ എനിയ്ക്ക്‌ 

ദുഃഖം, രാഗം, ദ്വേഷം, ഭയം തുടങ്ങിയവയൊന്നുമില്ല. 

ഇതിന്‌ ഉപോദ്ബലകമായി "അപ്രാണോ ഹ്ൃമനഃ 
1 


ശുഭഃ" (ആത്മാവ്‌ പ്രാണനല്ല, മനസ്സൂമല്ല, അത്‌ 
ശുദ്ധമാണ്‌) എന്നിങ്ങനെയുള്ള ശ്രുതിവചനവുമുണ്ട്‌. 


ഏതസ്മാജ്ജായതേ പ്രാണോ മനഃ സര്‍വ്വേന്ദ്രിയാണി ച 
ഖം വായുര്‍ജ്യോതിരാപഃ പൃഥിവീ വിശ്വസ്യ ധാരിണീ ! 


പ്രാണനും, മനസ്സും, എല്ലാ ഇന്ദ്രിയങ്ങളും, ആകാശവും, 
വായുവും, അഗ്നിയും, ജലവും, സമസ്ത വിശ്വത്തെയും 
ധരിക്കുന്ന പൃഥിവിയും ഈ ആത്മാവില്‍ നിന്ന്‌ 
ഉണ്ടാകുന്നവയാണ്‌. 


നിരഗുണോ നിഷ്ക്ിയോ നിത്യോ 
നിര്‍വ്വികല്പോ നിരഞ്ജനഃ 
നിര്‍വ്വികാരോ നിരാകാരോ 
നിത്യമുക്തോ?സ്മി നിര്‍മലഃ 34 


ഞാന്‍ നിര്‍ഗുണനും, നിഷ്ടിയനും, നിത്യനും, 
ചിന്തകളും കാമനകളുമില്ലാത്തവനും, കളങ്കമില്ലാത്ത 


1] 
ഈ ശ്ലോകം പ്രക്ഷിപ്പമാണെന്നു സംശയിക്കപ്പെടുന്നു. ഇത്‌ 
മുണ്ഡകോപനിഷത്തില്‍ നിന്നുള്ള ഒരു മന്ത്രമാണ്‌ (മു. ഉപ. 2. 1.3) 


15 


ആദിശങ്കരവിരചിത ആത്മബോധം 


വനും, മാറ്റമില്ലാത്തവനും, ആകാരമില്ലാത്തവനും, 
സദാ മുക്തനും ശുദ്ധനുമാകുന്നു. 


അഹമാകാശവത്സര്‍വ്വം 
ബഹിരന്തര്‍ഗതോച്യതഃ 

സദാ സര്‍വ്വസ്മഃ സിദ്ധോ 
നിഃസംഗോ നിര്‍മലോഷചലഃ 35 


ഞാന്‍ ആകാശത്തിനെപ്പോലെ സകലതിന്റെയും 
ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നു. ഞാന്‍ 
മാറ്റമില്ലാത്തവനും, സദാ എല്ലാറ്റിലും ഒരുപോലെ 
വര്‍ത്തിക്കുന്നവനും, ഒന്നിനോടും ബന്ധമില്ലാത്തവനും, 
നിര്‍മലനും, അചലനുമാണ്‌. 


നിത്ൃശുദ്ധവിമുക തൈകമഖണ്ഡാനന്ദമദ്വയം 
സത്യം ജ്ഞാനമനന്തം യത്പരം ബ്രഹ്മാഹമേവ തത്‌ 36 


നിത്ൃശുദ്ധവും, നിത്യമുക്തവും, ഏകവും, അഖണ്ഡവും, 
അദ്വയവും (രണ്ടില്ലാത്തതും), സത്യവും, ജ്ഞാനവും, 


അനന്തവുമായ പരബ്രഹ്മം തന്നെയാണ്‌ ഞാന്‍. 


ഏവം നിരന്തരാഭ്യസ്താ ബ്രഫ്മൈവാസ്മരീതി വാസനാ 
ഹരത്യവിദ്യാവിക്ഷേപാന്‍ രോഗാനിവ രസായനം 37 


16 


ആദിശങ്കരവിരചിത ആത്മബോധം 


"ഞാന്‍ ബ്രഹ്മം തന്നെയാണ്‌” എന്നിങ്ങനെ നിരന്തരം 
അഭ്യസിക്കുന്നതിലൂടെ ജന്യമാകുന്ന സംസ്കാരം, മരുന്ന്‌ 
രോഗത്തെയെന്ന പോലെ, അജ്ഞാനത്തെയും, 
തജ്ജന്യമായ വിക്ഷേപങ്ങളെയും നശിപ്പിക്കുന്നു. 


വിവിക്തദേശ ആസീനോ വിരാഗോ വിജിതേന്ദ്രിയഃ 
ഭാവയേദേകമാത്മാനം തമനന്തമനന്യധീഃ 38 


ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, വിരക്തനുമായ വ്യക്തി 
വിജനമായ സ്ഥലത്ത്‌ ഇരുന്ന്‌ അനന്തവും, 
ഏകവുമായ ആത്മാവിനെ ഏകാഗ്രമായി 
ധ്യാനിക്കേണ്ടതാണ്‌. 


ആത്മന്യേവാഖിലം ദൃശ്യം പ്രവിലാപ്യ ധിയാ സുധീഃ 
ഭാവയേദേകമാത്മാനം നിര്‍മലാകാശവത്സദാ 39 


ബുദ്ധിമാനായ ഒരാള്‍ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ 
മുഴുവന്‍ വിചാരത്തിലൂടെ ആത്മാവില്‍ ലയിപ്പിച്ച്‌ 
നിര്‍മലമായ ആകാശത്തിനു സദൃശമായ 
ആത്മാവിനെത്തന്നെ ധ്യാനിക്കേണ്ടതാണ്‌. 


രൂപവര്‍ണാദികം സര്‍വ്വം വിഹായ പരമാര്‍ഥവിത് 
പരിപൂര്‍ണ്ണചിദാനന്ദസ്വരൂപേണാവതിഷ്ടതേ 40 


17 


ആദിശങ്കരവിരചിത ആത്മബോധം 


പരമാര്‍ഥസത്യത്തെയറിഞ്ഞ ജ്ഞാനി രൂപം, നിറം, 
തുടങ്ങിയ സകലതിനോടുമുള്ള താദാത്മയത്തെ 
വെടിഞ്ഞ്‌ പരിപൂര്‍ണ്ണമായ ചിദാനന്ദസ്വരൂപമായി 
നിലകൊള്ളുന്നു. 


ഇഞാതൃജ്ഞാനജേഞയഭേദഃ പരേ നാത്മനി വിദ്യതേ 
ചിദാനന്ദൈകരൂപത്വാദ്ദീപ്യതേ സ്വയമേവ തത്‌ 41 


ആത്മാവ്‌ ചിദാനന്ദസ്വരൂപമായതിനാല്‍ അതിന്റെ 
തലത്തില്‍ അറിയുന്നവന്‍ , അറിവ്‌, അറിയപ്പെടുന്ന 
വസ്ത എന്നീ ഭേദങ്ങളില്ല. അത്‌ ബോധസ്വരൂപ 
മാകയാൽ സ്വയമേവ പ്രകാശിക്കുന്നു. 


ഏവമാത്മാരണൌ ധ്യാന- 

മഥനേ സതതം കൃതേ 
ഉദിതാവഗതിര്‍ജ്വാലാ 
സര്‍വ്വയാജ്ഞാനേന്ധനം ദഹേത്‌ 42. 


ഇപ്രകാരം ആത്മാവാകുന്ന അരണിയില്‍ ആത്മധ്യാന 
ത്തിലൂടെ നിരന്തരമായി മഥനം ചെയ്യുമ്പോഴുണ്ടാകുന്ന 
ഇഞഞാനമാകുന്ന അഗ്നി അജ്ഞാനമാകുന്ന ഇന്ധന 
ത്തെ മുഴുവന്‍ ദഹിപ്പിക്കുന്നു. 


18 


ആദിശങ്കരവിരചിത ആത്മബോധം 


അരുണേനേവ ബോധേന പൂര്‍വ്വം സന്തമസേ ഹൃതേ 
തത ആവിര്‍ഭവേദാത്മാ സ്വയമേവാംശുമാനിവ 43 


ഉഷസ്സില്‍ അരുണോദയത്തോടെ അന്ധകാരമകന്ന 
ശേഷം സൂര്യന്‍ ആവിര്‍ഭവിക്കുന്നതുപോലെ ജ്ഞാനം 
മുലം അജ്ഞാനമകലുന്നതോടെ ആത്മാവ്‌ സ്വയമേവ 
പ്രകാശിക്കുന്നു. 


ആത്മാ തു സതതം പ്രാപ്പോ/പ്യപ്രാപ്പവദവിദ്യയാ 
തന്നാശേ പ്രാപ്ലവദ്ഭാതി സ്വകണ്ഠാഭരണം യഥാ 44 


ആത്മാവ്‌ എപ്പോഴും ഉള്ളതാണ്‌. അജ്ഞാനം മൂലം 
അത്‌ അപ്രാപ്പമാണെ തോന്നലുണ്ടാകുന്നുവെന്നു 
മാത്രം. കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണം 
നഷ്ടമായെന്ന തോന്നലുണ്ടായി പിന്നീട്‌ ആ ധാരണ 
മാറുമ്പോള്‍ ആഭരണം തിരിച്ചുകിട്ടിയെന്നു 
തോന്നുന്നതുപോലെ അജ്ഞാനമകലുമ്പോള്‍ 
ആത്മാവിനെ പ്രാപിച്ചു എന്ന പ്രതീതിയുണ്ടാകുന്നു. 


സ്ഥാണൌ പുരുഷവദ്ഭ്രാന്ത്യാ 
കൃതാ ബ്രഹ്മണി ജീവതാ 


വാസ്തവത്തില്‍ ആത്മാവ്‌ നിത്യപ്രാപ്പമായതിനാല്‍ ആരും 
ആത്മാവിനെ നഷ്ടപ്പെടുകയോ പ്രാപിക്കുകയോ ചെയ്യുന്നില്ല. 


19 


ആദിശങ്കരവിരചിത ആത്മബോധം 


ജീവസ്യയ താത്ത്വികേ രൂപേ 
തസ്മിന്ദരഷ്ടേ നിവർതതേ 45 


അരണ്ടവെളിച്ചത്തില്‍ രതൂണിനെ മനുഷ്യനായി 
കാണുന്നതുപോലെയാണ്‌ ബ്രഹ്മത്തില്‍ ജീവത്വം 
ആരോപിക്കുന്നത്‌. ജീവന്റെ വാസ്പവികസ്വരൂപം 
അറിയുമ്പോള്‍ ഈ ഭ്രാന്തി നഷ്ടമാകുന്നു. 


തത്വസ്വരൂപാനുഭവാദുത്പന്നം ജ്ഞാനമഞ്ജസാ 
അഹം മമേതി ചാജ്ഞാനം ബാധതേ ദിഗ്ഭൂമാദിവത്‌ 46 


ആത്മസ്വരൂപത്തിന്റെ അനുഭവത്തിലൂടെ ജനിക്കുന്ന 
ജ്ഞാനം വേഗം തന്നെ "ഞാന്‍ എന്നും എന്റേത്‌" 
എന്നുമുള്ള അജ്ഞാനത്തെ സൂര്യന്‍ ദിഗ്ഭൂമത്തെയെന്ന 
പോലെ ഇല്ലാതാക്കുന്നു. 


സമൃഗ്വിജ്ഞാനവാന്‍ യോഗീ 
സ്വാത്മന്യേവാഖിലം ജഗത്‌ 
ഏകം ച സര്‍വ്വമാത്മാന- 
മീക്ഷതേ ഇഞാനചക്ഷുഷാ 47 


പൂര്‍ണ്ണജ്ഞാനിയായ യോഗി ജ്ഞാനചക്ഷുസ്സ്‌ കൊണ്ട്‌ 
സമസ്പലോകത്തെയും തന്നുള്ളിലും, എല്ലാറ്റിനെയും 
ഒരേ ആത്മാവായും കാണുന്നു. 


20) 


ആദിശങ്കരവിരചിത ആത്മബോധം 


ആത്തമൈവേദം ജഗത്സര്‍വ്വമാത്മനോ?ന്യന്ന വിദ്യതേ 
മുദോ യദ്വദ്ഘടാദീനി സ്വാത്മാനം സര്‍വ്വമീക്ഷതേ 48 


ഈ വിശ്വം മുഴുവന്‍ ആത്മാവ്‌ തന്നെയാണ്‌, അതില്‍ 
നിന്നും ഭിന്നമായി വേറൊന്നും തന്നെയില്ല. കുടം 
മുതലായവ മണ്ണ മാത്രമാണ്‌ അതില്‍ നിന്നും ഭിന്നമായ 
ഒന്നല്ല എന്നതുപോലെ ജ്ഞാനി സകല വസ്തക്കളിലും 
ആത്മാവിനെത്തന്നെ കാണുന്നു. 


ജീവന്മുക്തസ്തു തദ്വിദ്വാന്‍ 
പൂര്‍വ്വോപാധിഗുണാംസ്ത്യജേത്‌ 
സച്ചിദാനന്ദരൂപത്വാത്‌ 
ഭവേദ്ഭൂമരകീടവത്‌ 49 


ജീവന്മുക്തനായ വിദ്വാന്‍ താന്‍ മുന്‍പ്‌ താദാത്മൃയ 
പ്പെട്ടിരുന്ന ശരീരാദി ഉപാധികളുടെ ഗുണങ്ങളുമായുള്ള 
താദാത്മ്യം വെടിഞ്ഞ്‌, ഭൂമരത്തെ ധ്യാനിച്ച്‌ ഭൂമരമായി 
ത്തീരുന്ന കീടത്തെ പ്പോലെ സച്ചിദാനന്ദസ്വരൂപമായ 
ബ്രഹ്മത്തെ ധ്യാനിച്ച്‌ ബ്രഹ്മം തന്നെയായിത്തീരുന്നു. 


തീര്‍ത്വാ മോഹാര്‍ണവം ഹത്വാ 
രാഗദ്വേഷാദിരാക്ഷസാന്‍ 
യോഗീ ശാന്തിസമായുക്ത 
ആത്മാരാമോ വിരാജതേ 50 


21 


ആദിശങ്കരവിരചിത ആത്മബോധം 


മോഹമാകുന്ന കടല്‍ കടന്ന്‌ രാഗദ്വേഷാദികളാകുന്ന 
രാക്ഷസന്മാരെ വധിച്ച്‌ ശാന്തിയെ പ്രാപിക്കുന്ന 
യോഗി ആത്മാരാമനായി (തന്നില്‍ തന്നെ 
ആനന്ദിക്കുന്നവനായി) വിരാജിക്കുന്നു. 


ബാഹ്യാനിത്യസുഖാസക്തിം 
ഹിത്വാത്മസുഖനിര്‍വ്യയതഃ 
ഘടസ്ഥദീപവത്സ്വസ്ഥം 
സ്വാന്തരേവ പ്രകാശതേ 51 


നശ്വരമായ ബാഹൃസുഖത്തിലുള്ള ആസക്തിയെ 
വെടിഞ്ഞ്‌ ആത്മാനന്ദത്തില്‍ നിര്‍വ്ൃതിയനുഭവിക്കുന്ന 
ഇഞാനി കുടത്തിനകത്തിരിക്കുന്ന ദീപത്തെപ്പോലെ 
തന്നുള്ളില്‍ തന്നെ ബോധസ്വരൂപമായി 
പ്രകാശിക്കുന്നു. 


ഉപാധിസ്ഥോ/പി തദ്ധര്‍മൈരലിപ്പോ വ്യോമവന്മുനിഃ 
സര്‍വ്വവിനമൂഡവത്തിഷ്ടേദസക്‌ തോ വായുവച്ചരേത്‌ 52 


ശരീരാദി ഉപാധികളിലിരിക്കുന്നുവെങ്കിലും, ഒന്നി 
നാലും മലിനമാക്കപ്പെടാത്ത ആകാശത്തെപ്പോലെ, 
അവയുടെ സ്വഭാവങ്ങളാല്‍ ഒട്ടുംതന്നെ സ്പര്‍ശിക്ക 
പ്പെടാത്തവനും, സര്‍വ്വജ്ഞനുമായ മുനി മൂഡനെ 


ച 


ആദിശങ്കരവിരചിത ആത്മബോധം 


പ്പോലെ വര്‍ത്തിക്കുകയും കാറ്റിനെപ്പോലെ അസക്ത 
നായി സഞ്ചരിക്കുകയും ചെയ്യുന്നു. 


ഉപാധിവിലയാദ്വിഷ്ടൌ നിര്‍വ്വിശേഷം വിശേന്മുനിഃ 
ജലേ ജലം വിയദ്ധ്യോമ്മി തേജസ്തേജസി വാ യഥാ 53 


(ജ്ഞാനിയുടെ പ്രാരബ്ബമൊടുങ്ങുമ്പോള്‍) ഉപാധി 
കളായ ശരീരാദികള്‍ നിശ്ശേഷമായി വിലയിക്കുകയും 
ജലം ജലത്തിലും, ആകാശം ആകാശത്തിലും, അഗ്നി 
അഗ്നിയിലും ലയിക്കുന്നതുപോലെ സര്‍വ്വവ്യാപിയായ 
പരമാത്മാവില്‍ പൂര്‍ണ്ണമായും വിലയിക്കുന്നു. 


യല്ലാഭാന്നാപരോ ലാഭോ 
യത്സുഖാന്നാപരം സുഖം 
യജ്ജ്‌ഞാനാന്നാപരം ജ്ഞാനം 
തദ്ബ്രഹ്മേത്യവധാരയേത്‌ 54. 


യാതൊരു ലാഭത്തിനേക്കാളുപരിയായി വേറൊരു 
ലാഭവുമില്ലയോ, യാതൊരു സുഖത്തിനുപരിയായി 
വേറൊരു സുഖവുമില്ലയോ, യാതൊരു ജ്ഞാനത്തി 
നുപരിയായി വേറൊരു ജ്ഞാനവുമില്ലയോ അതാണ്‌ 
ബ്രഹ്മമെന്നറിയുക. 


23 


ആദിശങ്കരവിരചിത ആത്മബോധം 


യദ്ൃഷ്ട്യാ നാപരം ദൃശ്യം 
യദ്ഭൂത്വാ ന പുനര്‍ഭവഃ 
യജ്ജ്ഞാത്വാ നാപരം ജേഞയം 
തദ്ബ്രഹ്മേത്യവധാരയേത്‌ 55 


ഏതിനെ കണ്ടുകഴിഞ്ഞാല്‍ പിന്നീട്‌ അതിലുപരി 
യാതൊന്നും കാണേണ്ടതായില്ലയോ, ഏതായി 
ത്തീര്‍ന്നാല്‍ പിന്നീട്‌ പുനര്‍ജന്മമില്ലയോ, ഏതിനെ 
യറിഞ്ഞാല്‍ പിന്നീട്‌ ഒന്നും അറിയേണ്ടതായി 
അവശേഷിക്കുന്നില്ലയോ അതാണ്‌ ബ്രഹ്മമെന്നറിയുക. 


തിര്യശൂര്‍ധ്വമധഃ പൂര്‍ണം 
സച്ചിദാനന്ദമദ്വയം 

അനന്തം നിത്യമേകം യത്‌ 
തദ്ബ്രഹ്മേത്യവധാരയേത്‌ 50 


അദ്വയവും, അനന്തവും, നിത്യവും, ഏകവും, 
സച്ചിദാനന്ദസ്വരൂപവുമായ യാതൊന്നാണോ മുകളിലും 
താഴെയും മറ്റെല്ലാ ദിക്കുകളിലും നിറഞ്ഞുനില്‍ക്കുന്നത്‌ 
അതാണ്‌ ബ്രഹ്മമെന്നറിയുക. 


അരദ്ധ്യാവൃത്തിരൂപേണ 
വേദാന്തൈര്‍ ലക്ഷ്യതേ;ദ്വയം 


2൧൧. 


ആദിശങ്കരവിരചിത ആത്മബോധം 


അഖണ്ഡാനന്ദമേകം യത്‌ 
തദ്ബ്രഹ്മേത്യവധാരയേത്‌ 57 


അദ്വയവും, അഖണ്ഡവും, ആനന്ദസ്വരൂപവും, ഏകവു 
മായ യാതൊന്നിനെയാണോ ഉപനിഷത്തൃക്കള്‍ 
മറ്റെല്ലാവസ്തുക്കളെയും നിഷേധിച്ചുകൊണ്ട്‌ സര്‍വ്വാധാര 
മായി സൂചിപ്പിക്കുന്നത്‌ അതാണ്‌ ബ്രഹ്മമെന്നറിയുക. 


അഖണ്ഡാനന്ദരൂപസ്യ തസ്യാനന്ദലവാശ്രിതാഃ 
ബ്രഹ്മാദ്യാസ്താരതമ്യേന ഭവന്ത്യാനന്ദിനോ/ഖിലാഃ 58 


ബ്രഹ്മാവ്‌ തുടങ്ങിയ എല്ലാവരും അതിന്റെ 
(ബ്രഹ്മത്തിന്റെ) അനന്തമായ ആനന്ദത്തിന്റെ 
ഒരംശത്തെ മാത്രമേ ഏറ്റക്കുറച്ചിലുകളോടെ അനുഭവി 
ക്കുന്നുള്ളൂ. 


തദ്യുക്തമഖിലം വസ്ത്ര വ്യവഹാരസ്തദമ്പിതഃ 
തസ്മാത്സര്‍വ്ൃവഗതം ബ്രഹ്മ ക്ഷീരേ സര്‍പിരിവാഖിലേ ൭൭ 


എല്ലാ വസ്തുക്കളും അതിനാല്‍ വ്യാപ്തമാണ്‌. എല്ലാ 
വ്യവഹാരങ്ങളും (പ്രവര്‍ത്തികളും) അതിനെ 
ആശ്രയിച്ചാണ്‌ നടക്കുന്നത്‌. അതുകൊണ്ട്‌ ബ്രഹ്മം 
പാലില്‍ വെണ്ണയെന്ന പോലെ സര്‍വ്വവ്യാപി 
യായിരിക്കുന്നു. 


25 


ആദിശങ്കരവിരചിത ആത്മബോധം 


അനബ്വസ്ഥുലമഹ്രസ്വമദീര്‍ഘമജമവ്യയം 
അരൂപഗുണവര്‍ണാഖ്യം തദ്ബ്രഹ്മേത്യവധാരയേത്‌ 600 


അണുവോ സ്ഥൂലമോ അല്ലാത്തതും, ഹ്രസ്വമോ 
ദീര്‍ഘമോ അല്ലാത്തതും, ജനനരഹിതവും, മാറ്റമില്ലാ 
ത്തതും, രൂപം, ഗുണം, വര്‍ണ്ണം എന്നിവയില്ലാത്തതും 
യാതൊന്നാണോ അതാണ്‌ ബ്രഹ്മമെന്നറിയുക. 


യദ്ഭാസാ ഭാസ്യതേ?ര്‍കാദി 
ഭാസ്യര്യത്തു ന ഭാസ്യതേ 
യേന സര്‍വ്വമിദം ഭാതി 
തദ്ബ്രഹ്മേത്യവധാരയേത്‌ 61 


യാതൊന്നിന്റെ പ്രകാശത്തിലാണോ സൂര്യന്‍ 
തുടങ്ങിയ തേജോഗോളങ്ങള്‍ പ്രകാശിക്കുന്നത്‌, 
യാതൊന്നാണോ അവയാലൊന്നും പ്രകാശിക്ക 
പ്പെടാത്തത്‌, യാതൊന്നാണോ ഇക്കാണുന്നതിനെ 
യെല്ലാം പ്രകാശിപ്പിക്കുന്നത്‌ അതാണ്‌ ബ്രഹ്മ 
മെന്നറിയുക. 


സ്വയമന്തര്‍ബഹിര്‍വ്യ്യാപ്യ ഭാസയന്നഖിലം ജഗത്‌ 
ബ്രഹ്മ പ്രകാശതേ വഹ്നിപ്രതപ്ലായസപിണ്ഡവത്‌ 62 


26 


ആദിശങ്കരവിരചിത ആത്മബോധം 


സകലതിന്റെയും ഉള്ളിലും പുറത്തും വ്യാപിച്ച്‌ സമസ്ത 
ലോകത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്‌, തീയില്‍ 
ചുട്ടുപഴുത്ത ഇരുമ്പഗോളത്തിനുള്ളിലും പുറത്തും 
വ്യാപിച്ച്‌ അഗ്നി പ്രകാശിക്കുന്നതു പോലെ, ബ്രഹ്മം 
സ്വയം പ്രകാശിക്കുന്നു. 


ജഗദ്വിലക്ഷണം ബ്രഹ്മ ബ്രഹ്മണോന്യന്ന കിഞ്ചന 
ബ്രഹ്മാനൃദ്ഭാതി ചേന്മിഥ്യാ യഥാ മരുമരീചികാ 63 


ബ്രഹ്മം ജഗത്തില്‍ നിന്നും വൃത്യസ്പലക്ഷണത്തോടു 


കൂടിയതാണ്‌. അതില്‍ നിന്ന്‌ ഭിന്നമായി 
യാതൊന്നുമില്ല. അതില്‍ നിന്നു ഭിന്നമായി 


എന്തെങ്കിലും ഉണ്ടെന്നു തോന്നുന്നുവെങ്കില്‍ അത്‌ 
മരുമരീചിക പോലെ മിഥ്യയാണ്‌. 


ദൃശ്യതേ ശ്രൂയതേ യദ്യദ്ബ്രഹ്മണോന്യന്ന തദ്ഭവേത്‌ 
തത്ത്വജ്ഞാനാച്ച തദ്ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം 64 


കാണപ്പെടുന്നതും കേള്‍ക്കപ്പെടുന്നമായ ഒന്നും തന്നെ 
ബ്രഹ്മത്തില്‍ നിന്ന്‌ അന്യമല്ല, അതെല്ലാം ബ്രഹ്മം 
തന്നെയാണ്‌. പരമാര്‍ഥജ്ഞാനമുദിക്കുമ്പോള്‍ 
ഇക്കാണുന്നതെല്ലാം അദ്വയവും (രണ്ടില്ലാത്തതും) 
സച്ചിദാനന്ദസ്വരൂപവുമായ ബ്രഹ്മമാണെന്നറിയുന്നു. 


ക്‌ 


ആദിശങ്കരവിരചിത ആത്മബോധം 


സര്‍വ്ൃവഗം സച്ചിദാത്മാനം ജ്ഞാനചക്ഷയര്‍നിരീക്ഷതേ 
അജ്ഞാനചക്ഷുയര്‍നേക്ഷേത ഭാസ്വന്തം ഭാനുമന്ധവത്‌ 65 


സര്‍വ്വവ്യാപിയും സച്ചിത്സ്വരൂപവുമായ ആത്മാവിനെ 
ജ്ഞാനദുഷ്ടിയുള്ളവന്‍ (ജ്ഞാനി) കാണുന്നു. എന്നാല്‍ 
തേജോമയനായ സൂര്യനെ അന്ധന്‍ 
കാണാത്തതുപോലെ ജ്ഞാനചക്ഷുസ്സല്ലാത്ത ഒരുവന്‍ 
ആത്മാവിനെ കാണുന്നില്ല. 


ശ്രവണാദിഭിരുദ്ദീപ്ൃജ്ഞാനാഗ്നിപരിതാപിതഃ 
ജീവഃ സര്‍വ്വമലാന്മുക്തഃ സ്വര്‍ണവദ്യോതതേ സ്വയം 606 


സ്വര്‍ണ്ണം തീയില്‍ ഉരുകി എല്ലാ മാലിന്യങ്ങളില്‍ 
നിന്നും മുക്തമായി തിളങ്ങുന്നതുപോലെ ശ്രവണ 
മനനാദികളാല്‍ ജന്യമായ ഇഞാനാഗ്നിയാല്‍ 
പരിതപ്ഛനായ ജീവനും എല്ലാ മാലിന്യങ്ങളില്‍ നിന്നും 
മുക്തനായി വിളങ്ങുന്നു. 


ഹുദാകാശോദിതോ ഹ്യാത്മാ 
ബോധഭാനുസ്തമോ/പഹൃത്‌ 
സര്‍വ്വവ്യാപീ സര്‍വ്വധാരീ 
ഭാതി ഭാസയതേ.ഖിലം 67 


28 


ആദിശങ്കരവിരചിത ആത്മബോധം 


സര്‍വ്വവ്യാപിയും സര്‍വ്വാധാരവുമായ ആത്മാവ്‌ 
ഹൃദയാകാശത്തില്‍ ഇഞാനസുൂര്യനായി ഉദിച്ച്‌ 
അജ്ഞാനാന്ധകാരത്തെ അകറ്റി സകലതിനെയും 
പ്രകാശിപ്പിച്ചു കൊണ്ട്‌ സ്വയം പ്രകാശിക്കുന്നു. 


ദിശേശകാലാദ്യനപേക്ഷ്യ സര്‍വ്വൃഗം 
ശീതാദിഹുന്നിത്യസുഖം നിരഞ്ജനം 

യഃ സ്വാത്മതീര്‍ഥം ഭജതേ വിനിഷ്കിയഃ 

സ സര്‍വ്വവിത്സര്‍വൃഗതോമുതോ ഭവേത്‌ 68 


യാതൊരുവനാണോ എല്ലാ കര്‍മ്മങ്ങളെയും വെടിഞ്ഞ്‌ 
ദിക്ക്‌, ദേശം, കാലം എന്നിവയാല്‍ പരിമിത 
പ്പെടാത്തതും, സര്‍വ്യവ്യാപിയും, ശീതോഷ്ക്രാദി 
ദ്വന്പ്ങ്ങള്‍ക്കതീതവും, സുഖസ്വരൂപവും, നിര്‍മലവുമായ 
സ്വന്തം ആത്മാവാകുന്ന തീര്‍ത്ഥത്തെ ആശ്രയിക്കു 
ന്നത്‌ അയാള്‍ സര്‍വ്വജ്ഞനും, സര്‍വ്വവ്യാപിയും, 
മരണരഹിതനുമായി ഭവിക്കുന്നു. 


ഇതി ശങ്കരാചാര്യവിരചിത ആത്മബോധഃ സമാപ്പഃ 


2൭ 


